O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16597 


Revenue Department 


14th December 2021 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : എ3-172942021 


07-12-2021 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ മച്ചേൽ പി ഒ മച്ചേൽ ആടോട്ടുകോണം മേക്കുംകര പുത്തൻവീട്ടിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ മണികണ്ഠൻ എന്നയാളുടെ അവകാശികൾക്ക് പരേതൻറെ പേരിൽ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യത്തിന് ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുകളിൽ 
രേഖപ്പെടുത്തിയിരുന്ന വിലാസത്തിലെ താമസക്കാരിയായ മായാകുമാരി എൽ ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-02 
2021 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻറ മാതാവ് ജീവിച്ചിരിപ്പില്ല . മൈനർമാർ ക്രമനമ്പർ 1 - ൻറെ സംരക്ഷണത്തിലാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മായാകുമാരി എൽ 


ഭാര്യ 


43 


2 


ശബരി എം എം 


മകൻ 


15 


3 


ശാരി എം എം 


| മകൾ 


13 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16598 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : എ 3-12633 / 2021 


03-12-2021 


അപേക്ഷ 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കനീഫാബീവി , മച്ചേൽ പി ഒ , മച്ചേ 
ൽ മുഹബത്ത് മഹലിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതയുടെ ഭർത്താവ് അബൂബക്കർ കുഞ്ഞ് , മച്ചേൽ പി ഒ , മച്ചേൽ മുഹബത്ത് മഹലിൽ ബോധിപ്പിച്ച 

മലയിൻകീഴ് , കുളത്തുമ്മൽ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-05-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഭർത്താവ് 


69 


2 


മകൻ 


37 


അബൂബക്കർ കുഞ്ഞ് 
ഷമീർ അബൂബക്കർ കുഞ്ഞ് 
ഷംന എസ് അബൂബക്കർ കുഞ്ഞ് 
ഷഫീക്ക് 


3 


മകൾ 


35 


4 


മകൻ 


33 


നമ്പർ : എ 3-12796 / 2021 


26-11-2021 


തിരുവനന്തപുരം താലൂക്കിൽ നേമം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ രാമചന്ദ്രൻ നായർ , വിജയമ് 
മ റ്റി , പാപ്പനംകോട് പി ഒ , വിവേകാനന്ദ നഗർ , വി ആർ എ -3 , ഒരു പുറത്തിൽ വീട്ടിൽ എന്നിവരുടെ അവകാശികൾക്ക് 
പരേതരുടെ പേരിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതരുടെ മകൾ ഗീത വി ആർ , അഖില നിവാസ് , വിളയിൽ വീട് , നരുവാമൂട് പി ഒ 
ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് , നേമം വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ യഥാക്രമം 12-05-2021 , 16-05-2021 എന്നീ തീയതികളിൽ 
മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത അവകാശിയായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഗീത വി ആർ 


മകൾ 


48 


നമ്പർ : എ 3-16828 / 2021 


29-11-2021 


കാട്ടാക്കട താലൂക്കിൽ 


വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അജേഷ് കുമാർ എൽ കെ , 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16599 


Revenue Department 


14th December 2021 


പുളിയറക്കോണം പി ഒ , രാമേശ്വരം ലെയിൻ , അഭിരാമത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 

പരേതൻറെ ഭാര്യ ലത , പുളിയറക്കോണം പി ഒ , രാമേശ്വരം ലെയിൻ , അഭിരാമത്തിൽ ബോധിപ്പിച്ച അപേക്ഷ വിളപ്പിൽ 
വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 17-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാവ് ജീവിച്ചിരിപ്പില്ല . മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 
1 - ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലത 


ഭാര്യ 


49 


2 


അഭിറാം നായർ 


| മകൻ 


12 


നമ്പർ : എ 3-16628 / 2021 


06-12-2021 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സത്യനേശൻ , പെരുകാവ് പി ഒ , 
പൊറ്റയിൽ സാംജോസ് ഭവൻ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ 
വാങ്ങുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ഷീല 
ഇ ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീല ഇ 


ഭാര്യ 


53 


2 


സാംജോസ് എസ് 


| മകൻ 


34 


3 


സാംജോർജ്ജ് എസ് 


മകൻ 


33 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16600 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : A3 / 16555 / 21 


22-11-2021 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിക്രമൻ പിള്ള എസ് എസ് വി നിവാസ 
കാരോട് മുറി മുളയറ പി ഓ എന്നയാളുടെ 

അവകാശികൾക്ക് 

മറ്റു ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളപ്പിൽ വില്ലേജിൽ പരേതൻറെ മകൻ രജി വി , എസ് വി നിവാസ് കാരോട് മുറി 
മുളയറ പി ഓ , ബോധിപ്പിച്ച അപേക്ഷ വിളപ്പിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-06-2015 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ 
“ നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുലോചന അമ്മ 


ഭാര്യ 


67 


2 


സജി വി 


| മകൻ 


45 


3 


രജി വി 


മകൻ 


44 


നമ്പർ : A3 / 16325 / 21 


22-11-2021 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി ലളിതകുമാരി ലളി നിവാസ് 
പെരുകാവ് , പെരുകാവ് പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് കെ കൃഷ്ണൻ നായർ , ലളി നിവാസ് 
പെരുകാവ് , പെരുകാവ് പി ഓ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-06-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


76 


2 


കെ കൃഷ്ണൻ നായർ 
കൃഷ്ണകുമാരി കെ എൽ 
കൃഷ്ണപ്രിയ കെ എൽ 


മകൾ 


42 


3 


മകൾ 


37 


നമ്പർ : A316498 / 21 


22-11-2021 


കാട്ടാക്കട താലൂക്കിൽ 


ഒറ്റശേഖരമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുധാൻസ് ജോഷി ബി 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16601 


Revenue Department 


14th December 2021 


വടക്കേതട്ടത്തു വീട് , ഒറ്റശേഖരമംഗലം പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ഡി ഐ സി ഓഫീസ് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഒറ്റശേഖരമംഗലം വില്ലേജിൽ പരേതൻറെ മകൻ സുഹാൻസ് 
ജോഷി എസ് , വടക്കേതട്ടത്തു വീട് , ഒറ്റശേഖരമംഗലം പി ഓ , ബോധിപ്പിച്ച അപേക്ഷ ഒറ്റശേഖരമംഗലം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-09-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 

കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| അംബിക റി 


ഭാര്യ 


64 


2 


| സുഹാൻസ് ജോഷി എസ് 


മകൻ 


28 


നമ്പർ : A3 / 16472 / 21 


22-11-2021 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ കെ കരുണാകരൻ നായ 
ർ കൃഷ്ണണ മംഗലം വിളവൂർക്കൽ പെരുകാവ് പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് പെൻഷൻ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ വിജയകുമാരി പി , 
കൃഷ്ണണ മംഗലം വിളവൂർക്കൽ പെരുകാവ് പി ഓ ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-07-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാവ് ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വിജയകുമാരി പി 


ഭാര്യ 


69 


2 


മകൾ 


48 


3 


ബിന്ദു വി കെ 
സിന്ധു വി കെ 
സന്ധ്യ വി കെ 


മകൾ 


47 


4 


മകൾ 


44 


നമ്പർ : A3 / 16378 / 21 


22-11-2021 


കാട്ടാക്കട താലൂക്കിൽ കുളത്തുമ്മൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അമ്മിണി എള്ളുവിള കോളനി കിള്ള 
1 കൊല്ലോട് പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കുളത്തുമ്മൽ വില്ലേജിൽ 

കുളത്തുമ്മൽ വില്ലേജിൽ പരേതയുടെ മകൾ കുമാരി , എള്ളുവിള കോളനി കിള്ളി കൊല്ലോട് പി ഓ 
ബോധിപ്പിച്ച അപേക്ഷ കുളത്തുമ്മൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-10-2018 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവു ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16602 


KERALA GAZETTE 


Part III 


തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കുമാരി 


മകൾ 


47 


2 


ബീന 


മകൾ 


48 


നമ്പർ : A3 / 16304 / 21 


22-11-2021 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നടരാജൻ സി ജി നന്ദനം 
അരുവാക്കോട് ഊരൂട്ടമ്പലം പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മലയിൻകീഴ് വില്ലേജിൽ പരേതൻറെ ഭാര്യ കുമാരി എൽ , നന്ദനം അരുവാക്കോട് 
ഊരൂട്ടമ്പലം പി ഓ , ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-07-2014 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാവ് 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊ ള്ള ണ്ടതും 

കാലാവധി 

കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കു ന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കുമാരി എൽ 


ഭാര്യ 


66 


2 


| പ്രദീപ് എൻ കെ 


മകൻ 


43 


3 


പ്രവീൺ എൻ കെ 


| മകൻ 


42 


4 


പ്രശാന്ത് എൻ കെ 


മകൻ 


39 


നമ്പർ : A3 / 15984721 


24-11-2021 


കാട്ടാക്കട താലൂക്കിൽ കുളത്തുമ്മൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷിബു എ അനന്ദു ഭവൻ തൂങ്ങാംപാ 
റ കാട്ടാകട പി ഓ എന്നയാളുടെ അവകാശികൾക്ക് സർക്കാർ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കുളത്തുമ്മൽ വില്ലേജിൽ പരേതൻറെ മാതാവ് കെ സരസ്വതി , അനന്ദു ഭവൻ തൂങ്ങാംപാറ കാട്ടാകട പി 
ഓ , ബോധിപ്പിച്ച അപേക്ഷ കുളത്തുമ്മൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-04-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കെ സരസ്വതി 


മാതാവ് 


78 


നമ്പർ : A3 / 1620221 


22-11-2021 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16603 


Revenue Department 


14th December 2021 


കാട്ടാക്കട താലൂക്കിൽ വീരണകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജെ ടൈറ്റസ് , രത്നഭായി ജ്യോതിസ 
° ഭവൻ , മാമ്പള്ളി പൂവച്ചൽ പി ഓ എന്നിവരുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വീരണകാവ് വില്ലേജിൽ പരേതരുടെ മകൻ സെബാസ്റ്റ്യൻ റ്റി , ജ്യോതിസ് ഭവൻ , 
മാമ്പള്ളി പൂവച്ചൽ പി ഓ , ബോധിപ്പിച്ച അപേക്ഷ ഉഴമലയ്ക്കൽ ആര്യനാട് വീരണകാവ് വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻക്കാർ യഥാക്രമം 16-05-2018 
3/10/2021 തീയതികളിൽ മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| സെബാസ്റ്റ്യൻ റ്റി 


മകൻ 


48 


2 


മകൻ 


54 


3 


റ്റി സ്റ്റുവർട്ട് 
സുലോചന ആർ 
ആർ സെൽവകുമാരി 


മകൾ 


58 


4 . 


മകൾ 


49 


നമ്പർ : A3 / 16663 / 21 


26-11-2021 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ് രാമചന്ദ്രൻ നായർ കാർത്തി 
ക കൊല്ലംകോണം പേയാടി പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളപ്പിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഉഷ ബി എസ് , കാർത്തിക 
കൊല്ലംകോണം പേയാട് പി ഓ , ബോധിപ്പിച്ച അപേക്ഷ വിളപ്പിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാവ് 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി 

കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


60 


2 


| ഉഷ ബി എസ് 
വിഷ് ആർ 
കാർത്തിക യു ആർ 


മകൻ 


33 


3 


മകൾ 


31 


നമ്പർ : A3 / 15989 / 21 


26-11-2021 


കാട്ടാക്കട താലൂക്കിൽ മാറനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വസന്തകുമാരി മണി 
ഭവൻ തെക്കേക്കര വീട് , കീളിയോട് , പെരുമ്പഴുതൂർ പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാറനല്ലൂർ വില്ലേജിൽ പരേതയുടെ മകൾ വിജയശ്രീ വി എ 
ം , ഇഞ്ചിവിളാകം മണ്ണടിക്കോണം ഊരൂട്ടമ്പലം പി ഓ , ബോധിപ്പിച്ച അപേക്ഷ മാറനല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-09-2018 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16604 


KERALA GAZETTE 


Part III 


പരേതയുടെ ഭർത്താവു ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വിജയശ്രീ വി എം 


മകൾ 


40 


2 


ഗോപകുമാർ വി എം 


മകൻ 


42 


3 


ജയശ്രീ വി എം 


| മകൾ 


40 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16605 


Revenue Department 


14th December 2021 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : എ3-15980 2021 


12-11-2021 


കാട്ടാക്കട താലൂക്കിൽ വീരണകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷൈലജ ല്യൂക്ക് പന്നിയോട് പ് 
ി ഒ കല്ലാമം പുളിക്കശ്ശേരിയിൽ തുണ്ടുവിളയിൽ എന്നയാളുടെ അവകാശികൾക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് 
ആവശ്യത്തിനും ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൾ ഷിൽജ ജാൻസി ഡ്യൂക്ക് 
പന്നിയോട് പി ഒ കല്ലാമം പുളിക്കശ്ശേരിയിൽ തുണ്ടുവിളയിൽ ബോധിപ്പിച്ച അപേക്ഷ വീരണകാവ് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-03-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷിൽജ ജാൻസി ലക്ക് 


മകൾ 


41 


നമ്പർ : എ3-14868 / 2021 


01-11-2021 


02 


കാട്ടാക്കട താലൂക്കിൽ കീഴാറൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോഹനൻ കെ മഞ്ചംകോട് പി ഒ 
ചിലമ്പറ അയന്തിക്കോണം മേക്കുംകര പുത്തൻവീട് എന്നയാളുടെ അവകാശികൾക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് 
ആവശ്യത്തിനും ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കീഴാറൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ എസ് 
ഉഷ , മഞ്ചംകോട് പി ഒ ചിലമ്പറ അയന്തിക്കോണം മേക്കുംകര പുത്തൻവീട് , ബോധിപ്പിച്ച അപേക്ഷ കീഴാറൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
09-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും 

കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


48 


എസ് ഉഷ് 
മനുമോഹൻ എം യു 


2 


മകൻ 


29 


3 


അമൃതമോഹൻ എം യു 


| മകൾ 


27 


4 


| പി പങ്കജാക്ഷി അമ്മ 


മാതാവ് 


95 


നമ്പർ : എ3-15069 / 2021 


02-11-2021 


കാട്ടാക്കട താലൂക്കിൽ കീഴാറൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജി ഗോപിദാസ് കീഴാറൂർ പി ഒ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16606 


KERALA GAZETTE 


Part III 


അവകാശ 


കുറ്റിയാണിക്കാട് കുണ്ടയം , ജി എസ് ഭവൻ എന്നയാളുടെ അവകാശികൾക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ശോഭി കെ , കീഴാറൂർ പി 
ഒ കുറ്റിയാണിക്കാട് കുണ്ടയം , ജി എസ് ഭവൻ ബോധിപ്പിച്ച അപേക്ഷ കീഴാറൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-02-20 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശോഭി കെ 


ഭാര്യ 


49 


2 


മകൾ 


28 


| അഖില ജി എസ് 
| അനില ജി എസ് 


3 


| മകൾ 


26 


4 


അജിത് ജി എസ് 


| മകൻ 


24 


നമ്പർ : എ3-1559612021 


16-11-2021 


പി ഒ 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സനൽകുമാർ കെ നാരുവാമൂട് പി ഒ 
ഒലിപ്പുനട പിരമ്പിൻകോട്ടുകോണം സനൽ വിലാസം എന്നയാളുടെ അവകാശികൾക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് 
ആവശ്യത്തിനും ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ മോളി വി , നാരുവാമൂട് 

ഒലിപ്പുനട പിരമ്പിൻകോട്ടുകോണം സനൽ വിലാസം ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-11-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മോളി വി 


ഭാര്യ 


39 


2 


സനാദിത്യൻ എസ് 


| മകൻ 


11 


3 


ലീല കെ 


മാതാവ് 


64 


നമ്പർ : എ 3 -15714/2021 


06-11-2021 


e 


അവകാശ 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ടി സരസ്വതി അമ്മ മലയിൻകീഴ് പി 
ഒ വയ്യന്നൂർക്കാവ് മൂകാംബികയിൽ എന്നയാളുടെ അവകാശികൾക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യത്തിനും 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൾ മീനാക്ഷി സുന്ദരം എസ് ' , മലയിൻകീഴ് പി 
ഒ വയ്യന്നൂർക്കാവ് മൂകാംബികയിൽ , ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-04-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ 
ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16607 


Revenue Department 


14th December 2021 


സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മീനാക്ഷി സുന്ദരം എസ് 


മകൾ 


53 


നമ്പർ : എ3-15170 / 2021 


01-11-2021 


കാട്ടാക്കട താലൂക്കിൽ വീരണകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദാസൻ ജെ പന്നിയോട് പി ഒ ഒ 
കല്ലാമം കള്ളിപ്പാറക്കുഴി തടത്തരികത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് 
ആവശ്യത്തിനും ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വീരണകാവ് വില്ലേജിൽ പരേതൻറെ ഭാര്യ 
സ്വർണ്ണിഭായി , പന്നിയോട് പി ഒ കല്ലാമം കള്ളിപ്പാറക്കുഴി തടത്തരികത്ത് വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ വീരണകാവ് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26 
12-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും 

കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


62 


619 


2 


| സ്വർണ്ണിഭായി 
| ബീന 

എസ് 
ബിനി എസ് 


മകൾ 


45 


3 


മകൾ 


42 


നമ്പർ : എ3-142042021 


06-11-2021 


വ 


കാട്ടാക്കട താലൂക്കിൽ മാറനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലിസ്സി ജി , ചെല്ലപ്പൻ ജി കൂവളശ്ശേരി 
പി ഒ , ചിറത്തലയ്ക്കൽ കിഴക്കേക്കര പുത്തൻവീട്ടിൽ എന്നിവരുടെ അവകാശികൾക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് 
ആവശ്യത്തിനും ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാറനല്ലൂർ വില്ലേജിൽ പരേതൻറെ മകന 
f സൈമൺ സി , കൂവളശ്ശേരി പി ഒ , ചിറത്തലയ്ക്കൽ കിഴക്കേക്കര പുത്തൻവീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ മാറനല്ലൂർ പള്ളിച്ച 
ൽ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാളുകൾ 25-12-2019- ലും 16-6-1990 -ലും മരണപ്പെട്ടതായും പരേതരുടെ 

നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
' നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


v 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സൈമൺ സി . 


മകൻ 


46 


2 


| ഗോമതി എൽ 


മകൾ 


49 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16608 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : A3 / 16285 / 21 


22-11-2021 


കാട്ടാക്കട താലൂക്കിൽ 

താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എഫ് എ ജോൺസൺ മെലാട 
പുത്തൻവീട് , പുളിയറക്കോണം പി ഓ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളപ്പിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ സിസിലാൻഡ് ഡി , മൈലാടി പുത്തൻവീട് , 
പുളിയറക്കോണം പി ഓ , ബോധിപ്പിച്ച അപേക്ഷ വിളപ്പിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| സിസിലാൻഡ് ഡി 


ഭാര്യ 


71 


2 


യേശുദാസ് ജെ 


| മകൻ 


49 


3 


| ക്രിസ്തുദാസ് ജെ എസ് 


മകൻ 


48 


നമ്പർ : A3 / 16288 / 21 


22-11-2021 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷിബി വി ജെ ഇടയിൽ വീട 
ചൂഴാറ്റുകോട്ട മലയം പി ഓ 

എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ രേവതി ആർ എസ് , ഇടയിൽ വീട് 
ചൂഴാറ്റുകോട്ട മലയം പി ഓ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാവ് ജീവിച്ചിരിപ്പുണ്ട് 
മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രേവതി ആർ എസ് 


ഭാര്യ 


35 


2 


ധീരജ് എസ് നായർ 


മകൻ 


| N് | 


12 


3 


ധ്യാൻ എസ് നായർ 


മകൻ 


04 


4 


വത്സലകുമാരി കെ 


മാതാവ് 


62 


നമ്പർ : A31662721 


26-11-2021 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16609 


Revenue Department 


14th December 2021 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷൈലജകുമാരി ശിവഗംഗ വിളപ്പിൽശാ 
ല പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് 

ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വിളപ്പിൽ വില്ലേജിൽ പരേതയുടെ 

പരേതയുടെ ഭർത്താവ് അനിൽകുമാർ എസ് , ശിവഗംഗ വിളപ്പിൽശാല പി ഓ , 
ബോധിപ്പിച്ച അപേക്ഷ വിളപ്പിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-09-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


54 


2 


അനിൽകുമാർ എസ് 
അക്ഷയ് ദേവ് എ എസ് 
അമൽദേവ് എ എസ് 


| മകൻ 


26 


3 


മകൻ 


22 


നമ്പർ : A3 / 1610821 


10-11-2021 


കാട്ടാക്കട താലൂക്കിൽ കുളത്തുമ്മൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശികുമാർ പി ശശിലേഖ മംഗലയ്ക്ക 
ൽ കാട്ടാക്കട പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കുളത്തുമ്മൽ വില്ലേജിൽ പരേതൻറെ മകൻ ശരൺ എസ് കുമാർ , ശശിലേഖ മംഗലയ്ക്കൽ കാട്ടാക്കട പി 
ഓ , ബോധിപ്പിച്ച അപേക്ഷ കുളത്തുമ്മൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശ്രീലേഖ യു എസ് 


ഭാര്യ 


65 


2 


ശരൺ എസ് കുമാർ 


മകൻ 


33 


നമ്പർ : A3 / 15939 / 21 


13-11-2021 


കാട്ടാക്കട താലൂക്കിൽ മാറനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രത്നമ്മ പ്ലാവിള പുത്തൻ വീട് , 
കൂവളശ്ശേരി പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മാറനല്ലൂർ വില്ലേജിൽ പരേതയുടെ മകൾ ബിന്ദു ആർ , പ്ലാവിള പുത്തൻ വീട് , കൂവളശ്ശേരി പി ഓ , 
ബോധിപ്പിച്ച അപേക്ഷ മാറനല്ലൂർ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റം പരിശോധിച്ചതിൽ ടിയാൻ 27-08-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16610 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രാധാകൃഷ്ണൻ 


മകൻ 


54 


2 


സതീശൻ 

എ 


മകൻ 


53 


3 


ബിന്ദു ആർ 


മകൾ 


44 


നമ്പർ : A3 / 16197 / 21 


10-11-2021 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റൂഫസ് ജെ തെക്കേചേരുവിള വീട് 
വിഴവൂർ മലയം പി ഓ എന്നയാളുടെ അവകാശികൾക്ക് സർവീസ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ മേരി ഫിലോമിന , തെക്കേചേരുവിള വീട് വിഴവൂർ മലയം പി 
ഓ ഓ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മേരി ഫിലോമിന 


ഭാര്യ 


58 


2 


മകൾ 


ൾ | ള മ 


36 


സൂസൺ റൂഫസ് 
| അലക്സ് റൂഫസ് 


3 


മകൻ 


31 


നമ്പർ : A3 / 1584221 


12-11-2021 


കാട്ടാക്കട താലൂക്കിൽ മാറനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രഭാവതി എൽ റോഡരികത്തു 
വീട് റസ്സൽപുരം റസ്സൽപുരം പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാറനല്ലൂർ വില്ലേജിൽ പരേതയുടെ മകൾ ചന്ദ്രലേഖ പി , ഐശ്വര്യ റസ്സൽപുരം പി 
ഓ , ബോധിപ്പിച്ച അപേക്ഷ മാറനല്ലർ ഏലംകുളം വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന 
ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-10-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ചന്ദ്രകുമാരി പി 


മകൾ 


69 


2 


ചന്ദ്രമോഹൻ പി 


മകൻ 


66 


3 


ചന്ദ്രലേഖ പി 


മകൾ 


60 


നമ്പർ : A3 / 15891 / 21 


12-11-2021 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16611 


Revenue Department 


14th December 2021 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആർ മനോഹരൻ നായർ 
രാഘവവിലാസം വെള്ളക്കടവ് പുളിയറക്കോണം പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ഫാമിലി പെൻഷൻ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളപ്പിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ലക്ഷ്മി 
ദേവി , രാഘവവിലാസം വെള്ളക്കടവ് പുളിയറക്കോണം പി ഓ , ബോധിപ്പിച്ച അപേക്ഷ വിളപ്പിൽ ഒല്ലൂക്കര വില്ലേജ് 
ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
21-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊ ള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ലക്ഷ്മി ദേവി 


ഭാര്യ 


62 


2 


| എം എൽ മനോജ് 


മകൻ 


38 


3 


അഞ്ജന എം നായർ 


മകൾ 


37 


4 . 


അർച്ചന എം നായർ 


മകൾ 


37 


നമ്പർ : A3 / 1593421 


12-11-2021 


അവകാശ 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കമലഹാസൻ നായർ സ്വപ്നസൗധം 
കൊപ്പത്തിൽ അലേറ്റി പേയാട് പി ഓ എന്നയാളുടെ അവകാശികൾക്ക് കോടതി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളപ്പിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ശ്രീജകുമാരി , സ്വപ്നസൗധം കൊപ്പത്തിൽ 
അലേറ്റി പേയാട് പി ഓ , ബോധിപ്പിച്ച അപേക്ഷ 

ക്ഷ വിളപ്പിൽ പനവൂർ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-01-2017 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
ജീവിച്ചിരിപ്പുണ്ട് മൈനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവ 
കാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


മാതാവ് 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


41 


ശ്രീജകുമാരി 
ശ്രീക്കുട്ടി കെ എസ് 


2 


മകൾ 


20 


3 


ശ്രീക്കുട്ടൻ കെ എസ് 


മകൻ 


17 


4 


കമലമ്മ 


മാതാവ് 


72 


നമ്പർ : A3 / 15994 / 21 


10-11-2021 


കാട്ടാക്കട താലൂക്കിൽ കുളത്തുമ്മൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജെ വിൽഫ്രഡ് ജോ അനുഗ്രഹ 
മണ്ണാംകോണം കുളത്തുമ്മൽ കാട്ടാക്കട പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുളത്തുമ്മൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ സൂസമ്മ എൽ , അനുഗ്രഹ 
മണ്ണാംകോണം കുളത്തുമ്മൽ കാട്ടാക്കട പി ഓ , ബോധിപ്പിച്ച അപേക്ഷ കുളത്തുമ്മൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-10-2021 -ൽ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16612 


KERALA GAZETTE 


Part III 


മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സൂസമ്മ എൽ 


ഭാര്യ 


52 


2 


ജിത്തു എസ് ജോ 


മകൻ 


28 


3 


ജിക്കു എസ് ജോ 


| മകൻ 


24 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16613 


Revenue Department 


14th December 2021 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : എ3-14220 2021 


12-11-2021 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 

ശിവാനന്ദൻ ജി , ശകുന്തള റ്റി 
മേക്കുംകര പുത്തൻവീട്ടിൽ എന്നിവരുടെ അവകാശികൾക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളപ്പിൽ വില്ലേജിൽ പരേതരുടെ മകൻ ശ്യാംകുമാർ എസ് 
ബോധിപ്പിച്ച അപേക്ഷ വിളപ്പിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾക്കാർ 05-06-2019 - ലും 13-2-2021 - ലും മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ 
“ നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


24 


2 


ശ്യാംകുമാർ എസ് ( പരേതരുടെ മകൻ 
സുനിൽകുമാർ എസ് ( പരേതനായ ശിവാനന്ദൻ ജി - യുടെ മകൻ 
ഷാജി എസ് ( പരേതനായ ശിവാനന്ദൻ ജി - യുടെ മകൻ 


30 


3 


39 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16614 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : എ3-1659212021 


26-11-2021 


വ 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അപ്പു നാടാർ , കമലമ്മ പെരുകാവ് പ 
1 ഒ വയക്കൽവിള പുത്തൻവീട്ടിൽ എന്നിവരുടെ അവകാശികൾക്ക് പരേതരുടെ പേരിൽ ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾ 
വാങ്ങുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ 
പരേതരുടെ മകൾ സരിതകുമാരി , പെരുകാവ് പി ഒ വയക്കൽവിള പുത്തൻവീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാളുകൾ യഥാക്രമം 03-11-2019 , 4-8-2011 എന്നീ തീയതികളിൽ മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ 
നമ്പർ 5 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രാധ ക 


മകൾ 


59 


2 


മണിയൻ 


മകൻ 


57 


3 


മധു എ 


മകൻ 


49 


4 


സരിതകുമാരി 


മകൾ 


45 


5 


മകന്റെ ഭാര്യ 


37 


6 


പ്രീത ആർ ( മരണപ്പെട്ട മകൻറ ഭാര്യ ) 
സോന പി എസ് ( ടി മകൾ 
സനൂഷ് പി ( ടി മകൻ സ 


പൗത്രി 


11 


7 


പൗത്രൻ 


9 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.1 4 02:31:35 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


